Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018-20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNN 


കരള 


ള സർക് 


ക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


നമ്പർ 


2018 ജൂൺ 26 
26th June 2018 
1193 മിഥുനം 12 
| 12th Mithunam 1193 
1940 ആഷാഢം 5 
5th Ashadha 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


26th JUNE 2018] 


5702 


COMMISSIONERATE OF LAND REVENUE 

ERNAKULAM DISTRICT 


ഫോറം നമ്പർ 7 

| [ ചട്ടം 18(1) കാണുക) 
11 -ാം വകുപ്പിലെ 1 -ാം ഉപവകുപ്പുപ്രകാരം കളക്ടർ പുറപ്പെടുവിക്കേണ്ട പ്രാരംഭ വിജ്ഞാപനം 


നമ്പർ സി4 - 2414/ 2017 . 

2018 മേയ് 5. 
- കേരള സർക്കാർ 4- 12 - 2015 - ലെ സർക്കാർ ഉത്തരവ് ( സാധാരണ ) നമ്പർ 649 / 2015/ റ. വ വിജ്ഞാപന പ്രകാരം 2013 - ലെ ഭൂമി 
ഏറ്റെടുക്ക ലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള 
അവകാശം ആക്റ്റ് ( കേന്ദ് ആക്റ്റ്, 30 / 2013 ) പ്രകാരമുള്ള കളക്ടറുടെ ചുമതലകൾ നിർവ്വഹിക്കു വാൻ എറണാകുളം, 
ജി. സി. ഡി . എ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാരെ നിയമിച്ചിരുന്നതിനാലും, 

ഈ പൊന്നും വില നട പടിയുടെ പുനരധി വാ സത്തിനും പുനഃസ്ഥാപനത്തിനു മുള്ള അഡ്മി നി സ് ട്രേറ്റർ ആയി 
എറണാകുളം കളക്ടറേറ്റിലെ പൊന്നുംവില ഡെപ്യൂട്ടി കളക്ടറെ കേരള സർക്കാർ നിയമിച്ചിരിക്കുന്നതിനാലും, 

ഇതോടൊപ്പമുള്ള പട്ടികയിൽ വിവരിച്ചിട്ടുള്ള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് മൂലമ്പിള്ളി- പിഴല പാലം, 
അനുബന്ധ റോഡ് എന്നിവയുടെ നിർമ്മാണത്തിനായി ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടായേക്കാമെന്നോ, കേരള സർക്കാരിന് 
ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

- ഇപ്പോൾ തൻമൂലം, അതു മായി ബന്ധപ്പെട്ട എല്ലാ പേർക്കും 2013 - ലെ ഭൂമി ഏറ്റെടു ക്ക ലിൽ ന്യായമായ നഷ്ട 
പരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ ആക്റ്റ് 11 -ാം വകുപ്പ് (1) -ാം 
ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് ഇതിനാൽ നൽകുകയും ചെയ്യുന്നു . 

പൊന്നുംവിലയ്ക്കെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള കക്ഷികൾ 
അവരുടെഭൂരേഖകൾ നാളതീകരിക്കുന്നതു സംബന്ധിച്ചും, സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് മേൽ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ തീയതിയോ, ഇതു സംബന്ധിച്ച പൊതു നോട്ടീസിന്റെ തീയതിയോ ഏതാണോ 
അവസാനം വരുന്നത് ആ തീയതി മുതൽ 15 ദിവസത്തിനകം രേഖാമൂലമുള്ള പ്രസ്താവന പൊന്നും വില ആഫീസറായ 
സ്പെഷ്യൽ തഹ ശീൽദാർ എൽ. എ . ജി . സി . ഡി . എ എറണാ കു ളം മുമ്പാകെ സമർപ്പിക്കേ ണ്ട താ ണ് . നിശ്ചിത സമയ 
പരിധിക്കുള്ളിൽ ലഭിക്കാത്ത ആക്ഷേപങ്ങളും സ്ഥലത്തിലുള്ള താൽപര്യം സംശയലേശമന്യേ വിശദീകരിക്കാത്തതു മായ 
അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. 

പട്ടിക 
ജില്ല - എറണാകുളം. 

താലൂക്ക് - കണയന്നൂർ. 
വില്ലേജ് - കടമക്കുടി. 

ബ്ലോക്ക് 1. 
- ( ഏകദേശ വിസ്തീർണ്ണമാണ് ചേർത്തിരിക്കുന്നത്) 


ഉടമസ്ഥർ 


പൊതു ആവശ്യ 
ത്തിന്റെ സ്വഭാവം 


കമ റീ - സർവെ വിവരണം വിസ്തീർണ്ണം 
നമ്പർ നമ്പർ/ സബ് 

ഹെക്ടറിൽ 
ഡിവിഷൻ 

ആർ സ്ക്വയർ 
നമ്പർ 

മീറ്റർ 


- ബാധിക്കപ്പെട്ട 
കുടുംബങ്ങളെ 
മാറ്റി പാർപ്പിക്കു 
ന്നതിനുള്ള 
കാരണം 


- (1) 
- 1 


(2) 
514 /3 


(3) 
നിലം 


(4) 
0.0629 


മൂലമ്പിള്ളി- പിഴല 
പാലം അനുബന്ധ 
റോഡ് നിർമ്മാണം 


പൊന്നുംവില 
നടപടിയിൽ 
ഉൾപ്പെട്ട ഭൂമിയിൽ 
താമസ വീടുകൾ 
ഇല്ലാത്തതിനാൽ 
ആളുകളെ മാറ്റി 
പാർപ്പിക്കേണ്ട 
തില്ലാത്തതാണ് 


(1) നിപ്പോൺ റിയാൽട്ടേഴസ് 

പ്രൈവറ്റ് ലിമിറ്റഡ് ഡോർ 
നമ്പർ 10 / 314 കെ . 
നിപ്പോൺ ടവേഴ്സ് 
എൻ. എച്ച് 47 ബൈപ്പാസ് 
നെട്ടൂർ പി . ഒ. 
ഹെക്സാടെക് 
ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് 
ലിമിറ്റഡ് ഡോർ നമ്പർ 
CCXL/ 242 ബയോഫാർമ , 
ലായം റോഡ്, 
എറണാകുളം 


515 / 8 


നിലം 


0 .0926 


516 / 3 


നിലം 


0. 0007 


0 .0434 


516 / 4 
516 /7 


നിലം 
നിലം - 


0. 0378 


114 


26th JUNE 2018 ) 


COMMISSIONERATE OF LAND REVENUE 


5703 


| ( 5 ) 


(6) 


( 7 ) 


- 6 


516/10 


നിലം 


0.0763 


0 .0763 


മൂലമ്പിള്ളി- പിഴല 
പാലം അനുബന്ധ 
റോഡ് നിർമ്മാണം 


പൊന്നുംവില 
നടപടിയിൽ 
ഉൾപ്പെട്ട ഭൂമിയിൽ 
താമസ വീടുകൾ 
ഇല്ലാത്തതിനാൽ 
ആളുകളെ മാറ്റി 
പാർപ്പിക്കേണ്ട 
തില്ലാത്തതാണ് 


(1) നിപ്പോൺ റിയാൽട്ടേഴസ് 

പ്രൈവറ്റ് ലിമിറ്റഡ് ഡോർ 
നമ്പർ 10 / 314 കെ . 
നിപ്പോൺ ടവേഴ്സ് 
എൻ.എച്ച് 47 ബൈപ്പാസ് 
- നെട്ടൂർ പി . ഒ . 
( 2) ഹെക്സാടെക് 

ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് 
ലിമിറ്റഡ് ഡോർ നമ്പർ 
CCXL / 1242 ബയോഫാർമ , 
ലായം റോഡ്, 
എറണാകുളം 


516 / 11 


നിലം 


0 . 1325 


516 / 12 


നിലം 


0.0653 


516 / 14 


നിലം 


0 .0229 


0 . 0104 


531/ 1 
ഭാഗം 


നിലം 
നികത്തു 
പുരയിടം 

നിലം 
നികത്തു 
പുരയിടം 


0.0250 


- 531/ 1 
ഭാഗം 


531/ 2 


പുരയിടം 


0 . 0257 


283 / 3 


നിലം 


| 0 . 0132 


അലക്സസ് ജോസഫ്, 
പനയ്ക്കൽഹൗസ്, 
മൂലമ്പിള്ളി, കൊച്ചി- 27 
അനിത എലിസബത്ത്, 
ജാസ്മിൻ വില്ല , 
പാട്ടപ്പറമ്പിൽ വീട്, 
കണ്ടനാട്, കോതാട് 
ആൻസലിൻ ജോസഫ്, 
പനയ്ക്കൽഹൗസ്, 

മൂലമ്പിള്ളി, കൊച്ചി-27 
(1) ബാബു ജോർജ്ജ്, 

കുരിശിങ്കൽ ഹൗസ്, 
ന്യൂ ടോക് എച്ച് റോഡ്, 

വൈറ്റില , കൊച്ചി- 19 
(2) മോഹൻ ജോർജ്ജ്, 

കുരിശിങ്കൽ ഹൗസ്, 
ന്യൂ ടോക് എച്ച് റോഡ്, 
ലെയ്ൻ- 5 വെറ്റില , 

കൊച്ചി- 19 
(3 ) ബി . ഹാഷിം, 

ഫ്ളാറ്റ് നമ്പർ13 എ 
എക്സ്പ്രസ്സ്എസ്റ്റേറ്റ് 
എ . ജെ . ഹാളിനു സമീപം 
കലൂർ കൊച്ചി- 19 


ആകെ 


0 . 6087 


സാമൂഹ്യ പ്രത്യാഘാതം വിലയിരുത്തൽ പഠനത്തിന്റെ സംക്ഷിപ്തരൂപം 


സാമൂഹ്യ പ്രത്യാ 


മൂലമ്പിള്ളി, പിഴല," കൂടാതെ ടി പദ്ധതിപീസ്തയ്യാറാക്ക് 


എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ കടമക്കുടി വില്ലേജിലെ വിവിധ സർവെ നമ്പരുകളിൽപ്പെട്ട 0.6087 ഹെക്ടർ 
ഭൂമിയാണ് മൂലമ്പിള്ളി പിഴല പാലം അ നു ബന്ധ റോഡ് നിർ മ്മാ ണ ത്തിന് ആ വ ശ്യ മായി വരു ന്ന ത് . ടി പദ്ധതി 
നിലവിൽ വരുന്നതുകൊണ്ട് ആരേയും പുനരധിവസിപ്പിക്കേണ്ടതില്ലാ എന്ന് സാമൂഹ്യ പ്രത്യാഘാത വിലയിരുത്തൽ യൂണിറ്റായ 
രാജ ഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് തയ്യാറാക്കി സമർപ്പിച്ച സാമൂഹ്യ പ്രത്യാഘാത പഠന റിപ്പോർട്ടിൽ 
നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. കൂടാതെ ടി പദ്ധതി പൂർത്തീകരിച്ചാൽ ഏഴിക്കര, കടമക്കുടി പഞ്ചായത്തുകളിൽപ്പെട്ട ഒറ്റപ്പെട്ടു കിടക്കുന്ന 
മൂല മ്പിള്ളി, പിഴല , കടമക്കുടി ദ്വീപുകളെതമ്മിലും മറ്റു സ്ഥല ങ്ങ ളു മായി ബന്ധപ്പെടുത്തുന്നതു കൊണ്ടും പൊതു ജന 
താൽപ്പര്യത്തെ മുൻനിർത്തി ടി പദ്ധതി ഒഴിവാക്കാനാകാത്തെ ആവശ്യമായി കണക്കാക്കി നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ടി 
നിർദ്ദേശം എറണാകുളം പൊന്നുംവില ഡെപ്യൂട്ടി കളക്ടർ ചെയർമാനായുള്ള വിദഗ്ദ്ധ സമിതി അംഗീകരിച്ചിട്ടുള്ളതുമാണ്. സാമൂഹ്യ 
പ്രത്യാഘാത പഠന റിപ്പോർട്ടിന്റെയും സാമൂഹ്യ പ്രത്യാഘാത വിലയിരുത്തൽ റിപ്പോർട്ടിന്റെയും ആയതിന് അംഗീകാരം നൽകിയ 
ഉത്തരവിന്റെയും പകർപ്പുകൾ എറണാകുളം ജില്ലാ കളക്ടറുടെഔദ്യോഗിക വെബ് സൈറ്റ് ആയ www.ernakulam .gov.in - ൽ 
പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും, ആയതിന്റെ പകർപ്പുകൾ ജില്ലാ കളക്ടറേറ്റ്, സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ ) ജി . സി . ഡി. എ 
എറണാകുളം എന്നിവിടങ്ങളിലും ലഭ്യമായിട്ടുള്ളതാണ്. 
കളക്ടറേറ്റ്, 

- ( ഒപ്പ്) 
എറണാകുളം. 

ജില്ലാ കളക്ടർ. 


യും സാമടി കളത്ത്ആവ 


115 


